Kerala Gazette No. 34 dated 25th August 2015 . 
PART I 


കര 


ൾ 


GOVERN 


ക്കാർ 


RNMENT OF 


OF KERAL 


കേരള സർക്കാർ 


സംഗഹം 


വ്യവസായ തർക്ക് നിയമം 1947 - കൊച്ചിയിലെ ബിനാനി സിങ്ക് ലിമിറ്റഡ് എന്ന 
- സ്ഥാപനം അടച്ചുപൂട്ടുന്നതിന് സമർപ്പിച്ച അപേക്ഷ നിരസിച്ച് 

- ഉത്തരവ് പുറപ്പെടുവിക്കുന്നു 


തൊഴിലും നൈപുണ്യവും ( എ ) വകുപ്പ് 
സ . ഉ. ( സാധാ) നമ്പർ 1055 / 2015 / തൊഴിൽ. തീയതി, തിരുവനന്തപുരം, 2015 ജൂലൈ 30. 


പരാമർശം: - 1. കൊച്ചിയിലെ ബിനാനി സിങ്ക് ലിമിറ്റഡ്മാനേജിംഗ് ഡയറക്ടർ 

12 - 6 - 2015 - ന് സമർപ്പിച്ച അപേക്ഷ . 
2. ലേബർ കമ്മീഷണറുടെ 9 - 7 - 2015 - ലെ ഐ ( 2 ) 10927 / 2015 -ാം 

നമ്പർ കത്ത്. 


ഉത്തരവ് 
എറണാകുളം ജില്ലയിലെ ബിനാനി സിങ്ക് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ 
മാനേജിംഗ് ഡയറക്ടർ 15 -9-2015 മുതൽ ടി സ്ഥാപനം അടച്ചുപൂട്ടുന്നതിന് അനുവാദം 
നൽകണമെന്ന് അഭ്യർത്ഥിച്ചു കൊണ്ട് 1947 - ലെ വ്യവസായ തർക്ക നിയമത്തിലെ 
സെക്ഷൻ 25 ( ഒ ) പ്രകാരമുള്ള അപേക്ഷ പരാമർശം ഒന്ന് പ്രകാരം സർക്കാരിന് 
സമർപ്പിച്ചിരുന്നു . 

- ഇതിൻ മേൽ പരാമർശം രണ്ട് പ്രകാരം ലേബർ കമ്മീ ഷ ണർ സമർപ്പിച്ച 
റിപ്പോർട്ടിൽ, സ്ഥാപനം തുറന്ന് പ്രവർത്തിപ്പിക്കുവാൻ കഴിയുമെങ്കിൽ എല്ലാ സഹായ 
സഹ ക ര ണവും നൽകു മെന്ന് മാനേജ്മെന്റും ബിനാനി സിങ്ക് എംപ്ലോയീസ് 


മൾട്ടി പർപ്പസ് കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിൽ ഫണ്ട് സമാഹരണം നടത്തി 
സ്ഥാപനം പ്രവർത്തിപ്പിക്കുന്നതിന് ശ്രമിക്കാം എന്ന് തൊഴിലാളി യൂണിയനുകളും 
അറിയിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ബിനാനി സിങ്ക് ലിമിറ്റഡ് എന്ന സ്ഥാപനം 
1947 - ലെ വ്യവസായ തർക്ക നിയ മ ത്തിലെ വകുപ്പ് 25 ( 8 ) പ്രകാരം സമർപ്പിച്ച 
അപേക്ഷ പരിഗണിക്കേണ്ടതില്ല എന്ന് ശിപാർശ ചെയ്തിരുന്നു . 
- സർക്കാർ ഇക്കാര്യം വിശദമായി പരിശോധിക്കുകയും ലേബർ കമ്മീഷണറുടെ 
ശിപാർശയുടെ അടിസ്ഥാനത്തിൽ ബിനാനി സിങ്ക് ലിമിറ്റഡ്, കൊച്ചിൻ എന്ന സ്ഥാപനം 
അടച്ചു പൂ ട്ടു ന്ന തിന് അ നു മതി നൽക ണ മെന്ന മാനേ ജ് മെ ന്റിന്റെ അപേക്ഷ 
1947 - ലെ വ്യവസായ തർക്ക നിയമത്തിലെ വകുപ്പ് 25( ഒ) 2 പ്രകാരം നിരസിച്ച് ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു. 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


- പി . ഹരികുമാർ, 
- അഡീഷണൽ സെക്രട്ടറി. 


ലേബർ കമ്മീഷണർ, തിരുവനന്തപുരം. 
മാനേ ജിംഗ് ഡയറക്ടർ, ബിനാനി സിങ്ക് ലിമിറ്റഡ്, ബിനാ നി പുരം, 

എറണാകുളം- 683 502, കേരള. 
ജില്ലാ ലേബർ ഓഫീസർ, എറണാകുളം. 
റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷണർ, എറണാകുളം. 
ഫയൽ/ കരുതൽ ഫയൽ. 


M 


M 


